വാ [.11൨01ല 
സറി ന്നു 


ആ 


2012 ജൂണ്‍ 26 മുതല്‍ 29 വരെ ഗോവയില്‍ 
വെച്ചുനടന്ന എഴുത്തുകാരുടെയും ചിര്രകാ 
രുടെയും ശില്പശാലയില്‍ രൂപപ്പെട്ടത്‌. 


16814 978.81-2378949-1 
ആദ്യ പതിപ്പ്‌ 2019 

൫ അന്‍വിതാ അബ്ബി 
മലയാള പരിഭാഷ (0 നാഷണല്‍ ബുക്ക്‌ ട്രസ്സ്‌, ഇന്ത്യ 
ധാനം (൮6) 
10൦ (ലയി) 
ൽ 50.00 
പ്രസിദ്ധികരണം: ഡയറക്ടര്‍, നാഷണല്‍ ബുക്ക്‌ ട്രസ്റ്‌, ഇന്ത്യ 
നെഹ്‌റു ഭവന്‍, 5 ഇന്‍സ്ററിറ്റ്യുഷണല്‍ ഏരിയ, ഫേസ്‌ 11 
വസന്ത്‌ കുഞ്ജ്‌, ന്യൂഡല്‍ഹി 110070 


10൦: ഡസഡ്ധിഥ്ബികളുസഥ 


നെഹ്‌റു ബാല പുസ്തകാലയം 


ആന്‍ഡമാനില്‍ പ്രചാരത്തിലുള്ള കഥ. എന്തുകൊണ്ട്‌ 
അവര്‍ പക്ഷികളെ പൂര്‍വികരായി കണക്കാക്കുന്നു, 
അവയെ ഭക്ഷിക്കാതിരിക്കാനുള്ള കാരണമെന്ത്‌, ഇക്കാ 
ര്യങ്ങളാണ്‌ ഈ കഥയില്‍. ആഖ്യാനം: നവോ ജൂനിയര്‍ 


പുനരാഖ്യാനം 
അന്‍വിതാ അബ്ബി 


ച്ചിത്രികരണം 
അതനു റോയ്‌ 


വിവര്‍ത്തനം 
രാധാകൃഷ്ണന്‍ ആലുവീട്ടില്‍ 


റ 


ആന്‍ഡമാനിലെ ജെറോ ഗോത്രത്തിലെ ഒരു ആണ്‍കുട്ടിയാണ്‌ ജിറോ മിത്തേ. കടലിലെ 
മീന്‍ പിടിത്തമാണ്‌ അവനേറെയിഷ്ടം. 


അവന്‍ ഒരിക്കല്‍ പതിവുപോലെ കടലില്‍ വേട്ടയ്ക്കു പോയതായിരുന്നു. തുടക്കത്തില്‍ 
വലിയ നിരാശയായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ഖട്ട എന്നു വിളിക്കുന്ന ഒരു വലിയ 
പുഴുവിനെ കണ്ടെത്തി കൊന്നു. അവന്‍ മണലില്‍ മുട്ടുകുത്തിയിരുന്നു പുഴുവിനെ വൃത്തി 
യാക്കാന്‍ തുടങ്ങി. പക്ഷേ വൃത്തിയാക്കും തോറും പുഴു വലുതാവാന്‍ തുടങ്ങി. അവ 
സാനം ജിറോ ഖട്ടയെ മുഴുവനായും വിഴുങ്ങി. 


പെട്ടെന്ന്‌ ബോള്‍ എന്ന പേരായ ഒരു വലിയ മീന്‍ പൊങ്ങിവന്നു ജിറോയെ വിഴുങ്ങി. 
ബോള്‍ വലിയ മൃഗങ്ങളെ വിഴുങ്ങുന്നതില്‍ കേമനാണ്‌. എന്തുസംഭവിച്ചു എന്നറിയാതെ 
ജിറോ അത്ഭുതപ്പെട്ടു. ഒരു ബോളിനുള്ളിലാണ്‌ താനെന്ന്‌ അവനു മനസ്സിലായില്ല. ഇടു 
ങ്ങിയ, വഴുവഴുപ്പുള്ള ഒരിടത്ത്‌ അകപ്പെട്ടതായാണ്‌ അവനു തോന്നിയത്‌. അവന്‍ അന 
ങ്ങാനും പറ്റുന്നില്ല. 


ടം ട്‌ 
യി 


ജിറോ തിരിച്ചെത്തിയില്ല എന്നു കണ്ടു വീട്ടുകാര്‍ വിഷമിച്ചു. അവര്‍ മുഴുവന്‍ അവനെ 
തിരഞ്ഞ്‌ കടല്‍ത്തീരത്തുചെന്നു. അതാ, ഖട്ടയുടെ അവശിഷ്ടങ്ങളും അതിനടുത്തു 
ജിറോയുടെ അമ്പും വില്ലും കിടക്കുന്നു. ഒരുപാടുനേരം തിരഞ്ഞെങ്കിലും ഒരു പ്രയോജ 
നവും ഉണ്ടായില്ല. ജിറോവിനെ ബോള്‍ തിന്നിട്ടുണ്ടാവും എന്ന്‌ അവര്‍ അവസാനം വിചാരിച്ചു. 


അധികം വൈകാതെ ഫട്ക, ബെന്‍ഗെ, കൌലോ എന്നീ ധൈര്യശാലികളായ മുന്നു യുവാ 
ക്കള്‍ ബോളിനെ വേട്ടയാടാനായി ഗ്രാമത്തില്‍ നിന്നു കടലിലേക്കു പുറപ്പെട്ടു. ജിറോയെ 
വിഴുങ്ങിയ ബോളിനു വലിയ ഇര വിഴുങ്ങിയ വയറുമായി വളരെ ദൂരം പോകാനാവില്ലെന്ന്‌ 
അവര്‍ക്കറിയാമായിരുന്നു. പെട്ടെന്നുതന്നെ കടലില്‍ വെള്ളം കലങ്ങിയതിന്റെ അടയാളം 
അവര്‍ കണ്ടു. 


“നോക്കു, ബോള്‍ പോയ വഴിയിലെ വെള്ളം കലങ്ങിയിരിക്കുന്നു,” ഫട്ക പറഞ്ഞു. 


“അതേ, നമുക്ക്‌ അതുപോയ വഴി കണ്ടുപിടിക്കാം,” കൌലോ പറഞ്ഞു. ബെന്‍ഗെ സമ്മത 
ത്തോടെ തലകുലുക്കി. 


കൂട്ടത്തില്‍ ബുദ്ധിമാനായ ഫട്കയോടു ബോളിനെ തിരയാന്‍ പറഞ്ഞു. അവന്‍ കടലില്‍ 
മുന്നോട്ടു തോണി തുഴഞ്ഞു നീങ്ങി. ബെന്‍ഗെ അവനെ പിന്തുടര്‍ന്നു. 


വീര്‍ത്ത വയറുമായി കിടക്കുന്ന മത്സ്യത്തെ ഫട്ക കണ്ടെത്തി. വയറില്‍ മുഴച്ചു നില്‍ക്കുന്ന 
രൂപത്തില്‍ നിന്നു മുട്ടുകുത്തി ഇരിക്കുന്ന ജിറോ ആണെന്നു ഫട്കയ്ക്കു മനസ്സിലായി. 


അവന്‍ ബോളിനെ നീണ്ട മുളകൊണ്ടു കുത്തിക്കൊല്ലാന്‍ നോക്കിയെങ്കിലും പറ്റിയില്ല. 
ബെന്‍ഗെയും ശ്രമിച്ചു പരാജയപ്പെട്ടു. അവര്‍ കൌഈലോയുടെ സഹായം തേടാന്‍ തീരുമാ 
നിച്ചു. “കൌലോ... കാലോ...” അവര്‍ നീട്ടിവിളിച്ചു. 


അവരുടെ ശബ്ദം കേട്ട കൌലോ വിചാരിച്ചു. 


“അവര്‍ ജിറോവിനെ കണ്ടെത്തിയിട്ടുണ്ടാവും,” അവന്‍ വേഗം അവര്‍ക്കടുത്തേക്കു തോണി 
തുഴഞ്ഞു. 


“അവനെവിടെ,” കൌഈലോ ചോദിച്ചു. 


“ദാ അവിടെ, ദാ അവിടെ,” ബോളിന്റെ മുഴച്ചു കിടക്കുന്ന വയര്‍ ചൂണ്ടി അവര്‍ പറഞ്ഞു. 


ി 


“അതിന്റെ തല കണ്ടുപിടിക്ക്‌. മണലില്‍ പൂഴ്ത്തിയിരിക്കും,” 
പറഞ്ഞു. 


കൌലോ ഉറക്കെ വിളിച്ചു 


എല്ലാവര്‍ക്കും കാണാമായിരുന്നു ബോള്‍ മണലില്‍ തല പൂഴ്ത്തിയിരിക്കുന്നത്‌. “നമുക്ക 
വന്റെ തല തകര്‍ക്കണം. ബോളിന്റെ മറ്റെവിടെ കുത്തിയാലും ജിറോക്കു പരിക്കു പറ്റാനിട 
യുണ്ട്‌,” കൌലോ പറഞ്ഞു. കാലോ ബോളിന്റെ തലയിലേക്കു ശരിക്കും ഈക്കോടെ നീളന്‍ 
മുള കയറ്റി. കൊടിയവേദനയില്‍ ബോള്‍ കഴിയുന്ന്രത വേഗത്തില്‍ ദൂരേക്കു നീന്താന്‍ 


തുടങ്ങി. 


ഫട്കയോടും ബെന്‍ഗെയോടും അവരുടെ തോണികള്‍ കൂട്ടിക്കെട്ടാന്‍ കാലോ പറഞ്ഞു. 
ബോള്‍ തോണി മറിച്ചിടാതിരിക്കാനായിരുന്നു അത്‌. മത്സ്യങ്ങളെ വേട്ടയാടാന്‍ പോകു 
മ്പോള്‍ അത്‌ ഉപകരിക്കാറുണ്ട്‌. എന്നിട്ടു പെട്ടെന്നു കാലോ ഒരു കയര്‍ ബോളിന്റെ തല 
ലക്ഷ്യമാക്കി എറിഞ്ഞ്‌ അവനെ അതി ടുക്കി. കയര്‍ നന്നായി മുറുക്കി. ആ വന്‍ മീന്‍ 


ച 


യ 


അവര്‍ ബോളിനെ സുരക്ഷിതമായി തോണിയില്‍ കെട്ടി കരയിലേക്ക്‌ കൊണ്ടുവന്നു. അതി 
നുശേഷം വളരെ ശ്രദ്ധയോടെ ഒരു കത്തി ഉപയോഗിച്ചു ബോളിന്റെ വയര്‍ കീറി, ജിറോയെ 
ജീവനോടെ പുറത്തെടുത്തു. അപ്പോഴും അവന്‍ മുട്ടുകുത്തി ഇരിക്കുന്ന രൂപത്തിലായിരുന്നു. 
ഇത്രയും നേരം ബോളിന്റെ വയറ്റില്‍ ഞെരുങ്ങി കിടന്നതുകൊണ്ട്‌ അവന്റെ പേശികള്‍ 
മരവിച്ചു പോയിരുന്നു. 


എല്ലാവരും വേഗം വിറകു കൊണ്ടുവന്നു ജിറോയ്ക്ക്‌ തീകായാനുള്ള കുന കത്തിച്ചു. 
ജിറോയ്ക്കു വേഗം സുഖമായി. എല്ലാവരും സന്തോഷത്തിലായി. 


1] 


“നമുക്കു ബോളിനെ തിന്ന്‌ ഈ അവസരം ആഘോഷിക്കാം,” അവര്‍ ഒന്നിച്ചു പറഞ്ഞു. 


നമുക്കിതിനെ തീയില്‍ പൊരിച്ചെടുക്കാം,” ഏതോ ഒരാള്‍ പറഞ്ഞു. മറ്റെല്ലാവരും അതേ 
റ്റെടുത്തു. 


ബോളിനെ പൊരിക്കാന്‍ തുടങ്ങിയതും എല്ലാവരും ചേര്‍ന്ന്‌ ജിറോക്കുവേണ്ടി പാട്ടുപാടി 
നൃത്തം ചെയ്യാന്‍ തുടങ്ങി. എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. 


പാട്ടിലും നൃത്തത്തിലും മുഴുകിയ 
വീര്‍ത്തു വീര്‍ത്തു വരുന്നത്‌ ക 
ഉള്ളിലുള്ള ടോട്ടലെ എന്നു വി 


കാരും തീയ്ക്കു മുകളില്‍ ബോള്‍ 
രുന്നതിനു കാരണം, ബോളിന്റെ 
സമായിരുന്നു. 


പെട്ടെന്ന്‌ ടോട്ടലൈെ വലിയ ശബ്ദത്തില്‍ പൊട്ടിത്തെറിച്ചു. 
അതോടെ, കുട്ടികള്‍ ഉള്‍പ്പെടെയുള്ള അവിടത്തെ മനുഷ്യര്‍ മുഴു 
വന്‍ പക്ഷികളായി മാറി. 


കൌലോ ഞെട്ടിപ്പോയി. പക്ഷേ ഒന്നും ചെയ്യാന്‍ കഴിഞ്ഞില്ല. 
അപ്പോഴേക്കും അവന്‍ ഒരു പക്ഷിയായി മാറിയിരുന്നു. ബോളിനെ 
ല്‍ വയ്ക്കുന്നതിനു മുമ്പ്‌ അതിന്റെ ശരീരത്തില്‍നിന്നു 
ടോട്ടലെ നീക്കം ചെയ്യാത്തതില്‍ അവനു നിരാശ തോന്നി. അല്ലെ 
ങ്കില്‍ ഒരുപക്ഷേ ബോളിന്റെ പ്രതികാരമായിരിക്കാം ഇത്‌. 


അന്നുമുതല്‍ ആന്‍ഡമാന്‍കാര്‍ ബോള്‍ മത്സ്യത്തെ തിന്നാറില്ല. മാത്രമല്ല പക്ഷികൾക്കു 
കൌലോ, ഫട്ക, ബെന്‍ഗെ എന്നിവരുടെ പേരുകളും നല്‍കി. 


14്ഖേഥാട്ല 


ബി ഖല: ഠി റസദന്ബട്ടെ. 


